Kerala Gazette No. 33 dated 14th August 2007 . 
PART III 


STORES PURCHASE DEPARTMENT 


Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ ഇ ( 1) 1100/ സി / 2006. 


2007ജൂ 


ലൈ27. 


കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത തു മാ ണ്. അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന പേരിലടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും 
താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേ ണ്ട താ ണ്. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന സാധനങ്ങൾ 
നൽകുന്നതിന് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


ആലപ്പുഴ. 


കവറിന് പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 1 - 9 - 2007 വൈകുന്നേരം 
3 മണി വരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 3 .30 - ന് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിദിവസം 
ആയിരുന്നാൽ അടുത്തദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. സംസ്ഥാന 
വിത്തു പരിശോധന കേന്ദ്രത്തിലേക്ക് വിതരണം ചെയ്യേണ്ട 
സാധനങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ 
കൊടുക്കുന്നു. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എ - 518 / 2006. 

2007 ജൂ ലൈ 27. 
കൂത്താളി ജില്ലാ ക്യഷി ഫാമിൽ 2 0 07 - 08 
വർഷത്തിൽ വിവിധ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതി 
നായി 300 കിലോഗ്രാം പോളിത്തീൻ ബാഗുകൾ ( 18X 127 സെ . മീ . 
വലി പ്പ ത്തി ലു ള്ള ത് ) വിത രണം ചെയ്യാൻ തയ്യാ റു ള്ള 
വ രിൽനിന്നും താഴെ കൊടുത്തിട്ടുള്ള നിബന്ധ ന കൾക്ക് 
വിധേയമായി മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 


- (1) 


(3) 


- നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 രൂപയ്ക്ക് ( നികുതി പുറമെ) ഫാം 

ആ ഫീസിൽ നിന്നും 31 - 8 - 2 007 - ന് രാവിലെ 
11 മണിവരെ ലഭിക്കുന്നതാണ്. 


സീഡ് മോയിർ മീറ്റർ വിതരണം - 
റെയിഞ്ച് 3.50 മുതൽ 40 % വരെ എല്ലാ 
വിത്തുകൾക്കും അനുയോജ്യമായതും കരാർ 
റസിസ്റ്റൻസ് ബയിസ്ഡുമായിരിക്കണം- തുകയുടെ 
3 എണ്ണം 

2.5 % 
2 ഇലക്ട്രോണിക് ബാലൻസ് 

2 എണ്ണം( കപ്പാസിറ്റി 5 കിലോഗ്രാം വരെ) 
3 ഹമീഡിഫയർ -1 എണ്ണം 
4 ഡീ -ഹ്യൂമിഡിഫയർ - 1 എണ്ണം 


2. പൂരിപ്പിച്ച ടെണ്ടർ 1,500 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ ക്യഷിത്തോട്ടം, കൂത്താളി, പി . ഒ . 
പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 31- 8 - 2007 - ന് 
12 മണി വരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
3. 31- 8 - 2007 - ന് ക്യത്യം 12.30 മണിക്ക് ടെണ്ടറുകൾ 
അപ്പോൾ ഹാജരുളള ടെണ്ടർകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതും, ടെണ്ടറിൽ ഏറ്റവും 
കുറഞ്ഞ നിരക്ക് തൃപ്തികരമെങ്കിൽ മേലാധികാരി 
കളുടെ അംഗീകാരത്തിനു വിധേയമായി താല്ക്കാലിക 
മായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 


ടെൻഡർ ഫാറത്തിന്റെ വില രൂപ 400 + വി . നി . 
പണി തീർക്കേണ്ട കാലാവധി 45 ദിവസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോട്ടുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 20 -8 - 2007 -ാം തീയതി മുതൽ ദർഘാസ് ദിവസം പകൽ 
1 മണിവരെ ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പമാ ണ ങ്ങൾ 
ആവ ശ്യ പ്പെട്ടു കൊണ്ട്അപേക്ഷ കൾ സമർപ്പിക്കേ ണ്ട തും 
നിശ്ചയിച്ച വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക 
അംഗീകൃത കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും ആയത് 


4. ടെണ്ടറിൽ ഒരു കിലോഗ്രാം പോളിത്തീൻ ബാഗിന് 
ലഭിക്കേണ്ട തുക എത്ര രൂപയെന്ന് അക്ക ത്തിലും 
അക്ഷരത്തിലും എഴുതിയിരിക്കണം. 


5. ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ 50 രൂപ 
മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ 
പറയുന്ന എഗ്രിമെന്റ് ടൈപ്പുചെയ്ത് ഒപ്പിട്ടുതരേണ്ടതാണ്. 


Gaz . No. 33/ 2007 /DTP (Stores). 


6. വിജ യി യാ യ ടെണ്ട റു കാ രൻ നിര ത ദ വ്യം 

സെക രിറ്റി യായി സൂക്ഷിക്കു ന്ന തും , പവ്യത്തി 
പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ നൽകുന്നതു 
മാണ്. പ്രവൃത്തിതൃപ്തികരമായി പൂർത്തിയാക്കാത്ത 
പക്ഷം ആ യത് സർക്കാ രി ലേക്ക് മുതൽക്കൂ ട്ടു ന്ന 
തായിരിക്കും. 
7. ടെണ്ടർ അംഗീ ക രി ച്ച തായി അറി യിപ്പു കിട്ടി 7 
ദിവസത്തിനകം ടെണ്ടർകാരൻ പോളിത്തീൻ ബാഗുകൾ 
സ്വന്തം ചെല വിൽ ഈ ഫാമിൽ എത്തിച്ചു 
തരേണ്ടതാണ്. 


3. 24 - 8 - 2007 - ന് കൃത്യം 1 മണിക്ക് ടെണ്ട റു കൾ 
- അപ്പോൾ ഹാജരുള്ള ടെണ്ടർകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കു ന്നതും, ടെണ്ടറിൽ ഏറ്റവും 
കുറഞ്ഞ നിരക്ക് തൃപ്തികരമെങ്കിൽ, മേലാധികാരി 
കളുടെ അംഗീകാരത്തിനു വിധേയമായി താല്ക്കാലിക 
മായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുളളവരുടെ നിരതദ്രവ്യം 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
ടെണ്ടറിൽ ഒട്ടു ക മ്പ് ഒന്നിന് ലഭി ക്കേണ്ട തുക 
എത്ര രൂ പ യെന്ന് അക്ക ത്തിലും അക്ഷ ര ത്തിലും 
എഴുതിയിരിക്കണം. 
5. ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാവരുംതന്നെ 50 രൂപ 
- മുദ്രപ്പത്രത്തിൽ ടെണ്ടർഫോറത്തിന്റെ 8 -ാം പേജിൽ 
പറയുന്ന എ ഗി മെന്റ് ടൈപ്പു ചെയ്ത് ഒപ്പിട്ടു 
തരേണ്ടതാണ്. 


8 . ടെണ്ടർ പ്രകാരം അംഗീകരിക്കുന്ന നിരക്കിന് 31- 3 - 2008 
- വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
9. സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 

ടെണ്ടർ നടത്തുന്നതാണ്. 
10 . ടെണ്ടർ മാറ്റിവെക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള 

പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്ത 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസ 
ങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നു നേരിട്ടും 0496- 2662264 
എന്ന ഫോൺ നമ്പരിലും അറിയാവുന്നതാണ്. 


നമ്പർ എ - 95/ 2006. 

2007 ജൂ ലൈ 23. 
- സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം 
കൂത്താളി ജില്ലാ കൃഷി ഫാമിലേക്ക്50,000 ഒളോർ ഇനത്തിൽപ്പെട്ട 
ഒട്ടുകമ്പുകൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും 
താഴെകൊടുത്തിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 6. വിജയിയായ ടെണ്ടറുകാരന്റെ നിരതദ്രവ്യം സെക്യൂരി 

റ്റിയായി സൂക്ഷിക്കുന്നതും, പ്രവൃത്തി പൂർത്തിയാക്കിയ 
തിനുശേഷം തിരികെ നൽകുന്നതുമാണ്. പ്രവൃത്തി 
തൃപ്തികരമായി പൂർത്തിയാക്കാത്ത പക്ഷം ആയത് 

സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതായിരിക്കും. 
7 . ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 3 ദിവസത്തിനകം 
- പ്രവൃത്തി ആരംഭിക്കേണ്ടതും, മേലധികാരത്തിൽനിന്നും 
നിശ്ചയിക്കുന്ന തീയതിയിൽത്തന്നെ പ്രവൃത്തി പൂർത്തി 
യാക്കേണ്ടതുമാണ്. 
8. സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 

ടെണ്ടർ നടത്തുന്നതാണ്. 
9. ടെണ്ടർ മാറ്റിവെക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാ 

യിരിക്കും. 
| 10. അംഗീക രി ക്ക പ്പെടുന്ന ടെണ്ടർ നിര ക്കിന് സ്റ്റേറ്റ് 

ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ കാലാവധിവരെ 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
കൂടു തൽ വിവ ര ങ്ങ ൾ പവർ ത്തി ദി വ സ ങ്ങ ളിൽ 
ഫാം ആഫീസിൽ നിന്നും നേരിട്ടും 0496 - 2662264 എന്ന 
ഫോൺ നമ്പരിലും അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമെ) 

ഫാം ആഫീസിൽ നിന്നും 24 - 8 - 2007 - ന് രാവിലെ 
11 മണിവരെ ലഭിക്കുന്നതാണ്. 
2. പൂരിപ്പിച്ച ടെണ്ടർ 2, 000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ ക്യഷിത്തോട്ടം, കൂത്താളി, പി. ഒ . 
പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 24- 8 - 2007 - ന് 
12 മണി വരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
കൂത്താളി, പെരുവണ്ണാമൂഴി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


